Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





തത്ത ത്ത Reg. No. KL/TV(N)/634/2018-20 


2020 





“A ഥി Bx! 


കേരള ഗസററ്‌ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 8 


പാലയ തിരുവനന്തപുരം, 8th December 2020 
3 AEE 
S ചൊവ്വ 1196 വൃശ്ചികം 23 one 48 
Vol. IX Thiruvananthapuram, ca No. 
1942 അഗ്രഹായനം 17 
Tuesday 


17th Agrahayana 1942 








PART III 
Forest Department 


വയനാട്‌ വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷന്‍, സുല്‍ത്താന്‍ ബത്തേരി 


പുനര്‍ ഇ-ലേല പരസ്യം 
നമ്പര്‍ ഡബ്ല്യു. (4) 4581/2013. 2020 നവംബര്‍ 5. 


വയനാട്‌ വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷനില്‍ വിവിധ വനം കേസുകളില്‍ ഉള്‍പ്പെട്ടിട്ടുള്ളതും 1961-ലെ കേരള വനം 
നിയമം 61 (എ) വകുപ്പനുസരിച്ച്‌ സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടിയിട്ടുള്ളതും കേരള വനനിയമം 61 (എ) പ്രകാരം കേസ്‌ 
നടന്നു കൊണ്ടിരിക്കുന്നതും ബഹു. കേരള ഹൈക്കോടതിയുടെ 14൧൦൧ 1458/08 തീയതി 2-12-2008 വിധിയുടെയും കേരള 
സര്‍ക്കാരിന്റെ 89584/08/ജി 3/ഹോം തീയതി 5-1-2009-ലെ സര്‍ക്കുലര്‍ പ്രകാരവും വില്‍പന നടത്താന്‍ വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്‍ 
വയനാട്‌ വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷന്‍ ഉത്തരവായതും 28-10-2020-ലെ ഇ-ലേലത്തില്‍ വില്‍പ്പന നടക്കാതെ 
വന്നവ ഉള്‍പ്പെടെയുള്ളതുമായ താഴെ പട്ടികയില്‍ ചേര്‍ത്തിട്ടുള്ള വാഹനങ്ങള്‍ ഇപ്പോഴുള്ള അവസ്ഥയിലും സ്ഥിതിയിലും ഇ-ഓക്ഷന്‍ 
മുഖേന താഴെപറയുന്ന തീയതികളില്‍ ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതുമായിരിക്കും. 451 കമ്പനിയില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ 
ചെയ്ത വൃക്തികള്‍ക്ക്‌ ലേലത്തില്‍ പങ്കെടുക്കാവുന്നതാണ്‌. വിശദവിവരത്തിനായി www.mstcecommerce.com agaM oaeNioaardg 
സന്ദര്‍ശിക്കുക. കൂടാതെ 0471 23266986 എന്ന നമ്പരിലും ബന്ധപ്പെടാവുന്നതാണ്‌. 











പട്ടിക 
(a വാഹനത്തിന്റെ വാഹനത്തിന്റെ എഞ്ചിന്‍ നിരതദ്രവ്യം വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 
നമ്പര്‍ ഇനവും നമ്പരും നമ്പരും ചേസീസ്‌ നമ്പരും z സ്ഥലം 
@) (2) (3) (4) (5) 
1 KL-11-F-324 Engine No. F8-B1 889592 800 നായ്ക്കുട്ടി ഫോറസ്റ്റ്‌ സ്റ്റേഷന്‍ 
മാരുതി ഓമ്നി വാന്‍ Chasis No. ST 911N173449 പരിസരം, ഓടപ്പള്ളം 
1996 മോഡല്‍ 
2 KL-11-Y-7411 Engine No. G13BBN321728 3,125 മുത്തങ്ങ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
മാരുതി സ്വിഫ്റ്റ്‌ കാര്‍ Chasis No. MA3EYE41S00187411 ഓഫീസ്‌ പരിസരം 


2006 മോഡല്‍ 





Gaz. No. 48/2020/DTP (Forest). 143 


8th Dec. 2020] FOREST DEPARTMENT 680 











ന) (2) (3) (4) (5) 

3 KL-13-Q-7189 TATA Engine No. 4977C93KUZ896509 2,250 മുത്തങ്ങ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
മിനി ലോറി Chasis No. 382323KUZ749786 ഓഫീസ്‌ പരിസരം 
2005 മോഡല്‍ 

4 KL-05-R-709 Engine No. PWH269703 13,750 തോല്‍പ്പെട്ടി റെയിഞ്ച്‌ 
അശോക്‌ ലൈലന്റ്‌ ലോറി Chasis No. PWH086154 ഓഫീസ്‌ പരിസരം, ബേഗൂര്‍ 


2004 മോഡല്‍ 


5 KL-57-K-7575 Engine No. D4FCEM234347 10,000 നായ്ക്കുട്ടി ഫോറസ്റ്റ്‌ സ്റ്റേഷന്‍ 
ഹുണ്ടായി 120 കാര്‍ Chasis No. MALBM51RLEM042919L പരിസരം (സുല്‍ത്താന്‍ 
2014 മോഡല്‍ ബത്തേരി റെയിഞ്ചി) 

6 KL-72-3746 Engine No. JF50ET1054694 375 കുറിച്യാട്‌ റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
ഹോണ്ട ആക്റ്റീവ Chasis No. ME4JF502DET05448 1 ഓഫീസ്‌, പരിസരം 
സ്‌കൂട്ടര്‍ 2014 മോഡല്‍ 

7 KL-73-A-410 Engine No. F4862791508 625 നായ്ക്കെട്ടി ഫോറസ്റ്റ്‌ സ്റ്റേഷന്‍ 
സുസുക്കി Chasis No. MB8CF4CAFF861 1234 പരിസരം (സുല്‍ത്താന്‍ 
ആക്സസ്‌ 125 ബത്തേരി റെയിഞ്ചി) 


മോട്ടോര്‍ സൈക്കിള്‍ 
2015 മോഡല്‍ 





ലേല തീയതി-17-12-2020. 


ടി ലേലത്തില്‍ അന്നേദിവസം ആരും പങ്കെടുക്കാതെ വരികയോ മറ്റ്‌ കാരണങ്ങളാല്‍ ലേലം നടക്കാതെ വരികയോ 
അല്ല്ലെങ്കില്‍ മേല്‍പ്പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങള്‍ ഏതെങ്കിലും വില്‍പ്പന നടക്കാതെ ബാക്കി വരികയോ ചെയ്താ 
അവ താഴെപ്പറയുന്ന ദിവസങ്ങളില്‍ എം. എസ്‌.റ്റി. സി. കമ്പനി മുഖേന ഇ-ലേലം ചെയ്ത്‌ വില്‍പ്പന 


നടത്തുന്നതാണ്‌. 


ലേല തീയതി--30-12-2020, 13-1-2021, 29-1-2021. 


അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 24--ോ01-ലെ പ്രൊ. (9) 
18490//2015-ാ൦ നമ്പര്‍ കത്ത്‌ പ്രകാരം നിര്‍ദ്ദേശങ്ങള്‍ക്ക്‌ വിധേയമായി മേല്‍പ്പറഞ്ഞ വാഹനങ്ങള്‍ ഇ-ഓക്ഷന്‍ മുഖേന ലേലം ചെയ്ത്‌ 


വില്‍ക്കുന്നതാണ്‌. 


മേല്‍ പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങള്‍ വില്‍ക്കാതിരിക്കുന്നതിനുള്ള അധികാരം വൈല്‍ഡ്‌ലൈഫ്‌ 
വാര്‍ഡന്‍, വയനാട്‌ വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷനില്‍ നിക്ഷിപ്തമാണ്‌. ലേലം ചെയ്യുന്ന വാഹനത്തിന്റെ പട്ടികയില്‍ 
കാണിച്ചിരിക്കുന്ന നിരത്രരവ്യം ലേല ദിവസത്തിന്റെ തൊട്ട്‌ തലേ ദിവസം ഉച്ചയ്ക്ക്‌ ശേഷം 2 മണിക്ക്‌ മുമ്പായി 
അടയ്ക്കേണ്ടതാണ്‌. ഈ തുക അല്ല്ലെങ്കില്‍ ഓണ്‍ലൈനായി e-treasury AGAIN വൈല്‍ഡ്‌ലൈഫ്‌ 
വാര്‍ഡന്‍, വയനാട്‌ വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷന്‍ സൂല്‍ത്താന്‍ബത്തേരിയുടെ പേരിലുള്ള ബാങ്ക്‌ അക്കൌണ്ട്‌ 
Maué 4348000400113693 (IFSC Code: PUNB0434800 പഞ്ചാബ്‌ നാഷണല്‍ ബാങ്ക, സൂല്‍ത്താന്‍ബത്തേരി)-ലോ, ടി (്രാഞ്ചില്‍ 
മാറാവുന്ന രീതിയില്‍ ഡിമാന്റ്‌ (ഡ്ാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ്‌. ലേലത്തില്‍ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷന്‍ നമ്പര്‍ 
നിരതദ്രവ്യം അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റര്‍ ചെയ്ത്‌ നിരതദ്രവൃം മുന്‍കൂറായി അടയ്ക്കുന്ന 


ലേലക്കാരനന്‍ മാത്രമേ വാഹനങ്ങളുടെ ഈ-ഓക്ഷനില്‍ പങ്കെടുക്കാന്‍ സാധിക്കുകയുള്ളൂ. 


വാഹനം ബന്ധപ്പെട്ട ആഫീസറുടെ അനുവാദത്തോടുകൂടി ആഫീസ്‌ സമയത്ത്‌ പരിശോധിക്കാവുന്നതും വാഹനത്തിന്റെ 
ഗൂണനിലവാരം കണ്ട്‌ ബോദ്ധ്യപ്പെടാവുന്നതുമാണ്‌. ലേലത്തിനൂശേഷം തല്‍സംബന്ധമായ യാതൊരു പരാതികളും 
പ്പെ 


സ്വീകരിക്കുന്നതല്ല. 


വാഹനത്തിന്റെ ആര്‍. സി. ബുക്ക്‌ ലഭ്യമല്ലായെങ്കില്‍ ലേലക്കാരന്‍ സ്വന്തം ഉത്തരവാദിത്വത്തില്‍ ആര്‍. സി. ബുക്ക്‌ 


ലഭ്യമാക്കാന്‍ നടപടി സ്വീകരിക്കേണ്ടതാണ്‌. 


ലേലം സംബന്ധിച്ച്‌ ഫോറസ്റ്റ്‌ ഡിപ്പാര്‍ട്ട്‌ മെന്റില്‍ നിലവിലുള്ള പൊതു നിയമങ്ങളും മറ്റ്‌ നിബന്ധനകളും ഈ 


ലേലത്തിനും ബാധകമാണ്‌. 


ഇ-ഓക്ഷന്‍ സംബന്ധിച്ച്‌ 1051 പുറപ്പെടുവിച്ചിട്ടുള്ള പൊതുനിയമങ്ങളും നടപടിക്രമങ്ങളും ഈ ലേലത്തിന്‌ ബാധകമാണ്‌. 


144 


8th Dec. 2020] FOREST DEPARTMENT 681 





ഇ-ഓക്ഷന്‍ നിബന്ധനകളില്‍ അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം) 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാല്‍ ആയത്‌ ഈ പുനര്‍ ലേലത്തിനും ബാധകമായിരിക്കുന്നതും, ടി 
വിവരം ലേലത്തിന്‌ മുമ്പ്‌ പങ്കെ ടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്‌. മുകളില്‍ പട്ടികയില്‍ പറഞ്ഞിട്ടുള്ള വാഹനത്തിന്റെ 
എണ്ണത്തില്‍ മാറ്റം വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ്‌ കൂടാതെ ലേലം റദ്ദ്‌ ചെയ്യുന്നതിനോ ഉള്ള അധികാരം 
ഡെപ്യൂട്ടി കണ്‍സര്‍വേറ്റര്‍ ഓഫ്‌ ഫോറസ്റ്റ്‌ സ്‌ & വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്‍, വയനാട്‌ വൈല്‍ഡ്‌ലൈഫ്‌ ഡിവിഷന്‍, 
സുല്‍ത്താന്‍ബത്തേരിയില്‍ നിക്ഷിപ്തമാണ്‌. 


ഇ-ഓക്ഷന്‍ സംബന്ധിച്ച വിശദവിവരങ്ങള്‍ താഴെ കൊടുത്തിരിക്കുന്ന മേല്‍വിലാസങ്ങളില്‍ /ഇ-മെയില്‍ ഫോണ്‍ നമ്പര്‍ 
എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 


വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്‍, വയനാട്‌ വൈല്‍ഡ്‌ ലൈഫ്‌ ഡിവിഷന്‍, സുല്‍ത്താന്‍ ബത്തേരി പി. ഒ 


രു 


വയനാട്‌ ജില്ല, കേരളം, പിന്‍-673 992. 
ഫോണ്‍ : 04936-220454. 


60-9 AONlos—www.wynd.for @kerala.gov.in 


wyanadwarden @ gmail.com. 
സുല്‍ത്താന്‍ ബത്തേരി അസിസ്റ്റന്റ്‌ വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്റെ ഓഫീസ്‌ ഫോണ്‍: 04936 221640, 085.47603532 
ഡെപ്യൂട്ടി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസര്‍ നായ്ക്കുട്ടി ഫോറസ്റ്റ്‌ സ്റ്റേഷന്‍ ഫോണ്‍: 04936 222640, 08547603547 
മുത്തങ്ങ അസിസ്റ്റന്റ്‌ വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്റെ ഓഫീസ്‌ ഫോണ്‍: 04936 271015, 08547603487 


തോല്‍പ്പെട്ടി അസിസ്റ്റന്റ്‌ വൈല്‍ഡ്‌ലൈഫ്‌ വാര്‍ഡന്റെ ഓഫീസ്‌ ഫോണ്‍: 04935 250853 


(aq) 
ഡെപ്യൂട്ടി കണ്‍സര്‍വേറ്റര്‍ ഓഫ്‌ ഫോറസ്റ്റ്‌ സ്‌ & 
വയനാട്‌ വൈല്‍ഡ്‌ ലൈഫ്‌ ഡിവിഷന്‍, വൈല്‍ഡ്‌ ലൈഫ്‌ വാര്‍ഡന്‍ 
സുല്‍ത്താന്‍ ബത്തേരി. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


കണ്ണൂര്‍ ഡിവിഷന്‍ 
ണ 
ഇ-ലേല പരസ്യം 
നമ്പര്‍ കെ.എന്‍.-7317/2019. 2020 നവംബര്‍ 16. 


കണ്ണൂര്‍ വനം ഡിവിഷനിലെ കണ്ണുവം റെയിഞ്ചിലെ കണ്ണവം സെക്ഷനില്‍ 1953 തേക്ക്‌ ആന്റ്‌ സോഫ്റ്റ്‌ വുഡ്‌ തോട്ടത്തില്‍ 
(14.346 ഹെക്ടര്‍) നില്‍ക്കുന്നതും മാര്‍ക്ക്‌ ചെയ്തിട്ടുള്ളതുമായ 476 പലജാതി മൃദൂമരങ്ങള്‍ മുറിച്ചു ശേഖരിച്ച്‌ നീക്കം ചെയ്ത്‌ 
കൊണ്ടുപോകൂുന്നതിനുള്ള അവകാശം 11-12-2020-ന്‌ എം.എസ്‌.ടി.സി. മുഖേന ഇ-ഓക്ഷന്‍ ചെയ്ത്‌ വില്‍ക്കുന്നതായിരിക്കും. 
ഏതെങ്കിലും കാരണവശാല്‍ അന്നേ ദിവസം ലേലം നടക്കാതെ വന്നാല്‍ 28-12-2020-നും അന്നേദിവസവും ലേലം നടക്കാതെ 
വന്നാല്‍ 12-1-2021-നും നടത്തുന്നതാണ്‌. എം.എസ്‌. ടി.സി.യില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത വൃക്തികള്‍ക്ക്‌ ലേലത്തില്‍ 
പങ്കെടുക്കാവുന്നതാണ്‌. വിശദവിവരത്തിനായി യണ ഠന്നലം.ഠറേന എന്ന വെബ്സൈറ്റ്‌ സന്ദര്‍ശിക്കുക. കൂടാതെ 


0497-2704808 എന്ന നമ്പരില്‍ ബന്ധപ്പെടുക. 








പട്ടിക 
ലോട്ട മരങ്ങള്‍ മരങ്ങളുടെ ഇനം തടിയുടെ വിറകിന്റെ തടിയുടെ വിറകിന്റെ ആകെ നിരത 
നമ്പര്‍ നില്‍ക്കുന്ന എണ്ണം അളവ്‌ അളവ്‌ മതിപ്പ്‌ മതിപ്പ്‌ വില ദ്രവ്യം 
സ്ഥലം (ഉദ്ദേശം) (ഉദ്ദേശം) വില വില z z 
m m z z 
1 1959 തേക്ക്‌ & 476 പലജാതി 254.083 274.113 2,34,071 13,96,891 16,30,961 10,000 
സോഫ്റ്റ്വുഡ്‌ മൃദുമരങ്ങള്‍ 
തോട്ടം 





145 


8th Dec. 2020] FOREST DEPARTMENT 682 





ഇ-ലേല പരസ്യം വെബ്‌സൈറ്റില്‍ ലഭൃമാകുന്ന തീയതിയും സമയവും--1-12-2020 രാവിലെ 11 മണി. 
ഇ-ലേലം കൊള്ളുന്നതിനുള്ള തീയതിയും സമയവു൦-11-12-2020 രാവിലെ 2 മണി മൂതല്‍ 3 മണി വരെ. 


11-12-2020-ല്‍ ലേലം നടന്നില്ലെങ്കില്‍ പകരം ഇ-ലേലം നടക്കുന്ന തീയതിയും സമയവു൦--28-12-2020 രാവിലെ 2 മണി മുതല്‍ 


3 മണി വരെ. 


28-12-2020-ല്‍ ലേലം നടന്നില്ലെങ്കില്‍ പകരം ഇ-ലേലം നടക്കുന്ന തീയതിയും സമയവും--12-1-2021 രാവിലെ 11 മണി മുതല്‍ 


3 മണി വരെ. 
കരാര്‍ കാലാവധി--ലേല സ്ഥിരീകരണം അറിയിക്കുന്ന തീയതി മുതല്‍ 45 ദിവസം വരെ. 


അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 11-12-2012-ലെ 
പ്രൊ. 26274/12-ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ ലേല വൃവസ്ഥകള്‍ക്കും നില്‍പ്പുമരങ്ങളുടെ വില്‍പ്പന സംബന്ധിച്ച്‌ 
നിലവിലുള്ള മറ്റ്‌ വൃവസ്ഥകള്‍ക്കും കൂടാതെ താഴെ പറയുന്ന നിബന്ധനകള്‍ക്കും വിധേയമായിട്ടായിരിക്കും ലേലം. ലേലത്തില്‍ 
പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്ന വ്യക്തികള്‍ 10-12-2020 വൈകിട്ട്‌ ട മണിക്ക്‌ മുമ്പായി നിരതദ്രവ്യം അടച്ചിരിക്കണം. ഈ തുക 
ഓണ്‍ലൈന്‍ മുഖേനയോ, ഡി.ഡി. മുഖേനയോ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, കണ്ണൂരിന്റെ പേരില്‍ അടയ്ക്കാവുന്നതാണ്‌. 
ലേലത്തില്‍ പങ്കെടുക്കുന്ന ആളിന്റെ രജിസ്‌ട്രേഷന്‍ നമ്പര്‍ നിരതദ്രവ്യം അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റര്‍ ചെയ്ത്‌ 


നിരതദ്രവ്യം മുന്‍കൂര്‍ അടക്കുന്ന ലേലക്കാരന്‍ മാത്രമേ ഇ-ഓക്ഷനില്‍ പങ്കെടുക്കുവാന്‍ സാധിക്കുകയുള്ളൂ. 


ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ഉദ്ദേശിക്കുന്നവര്‍ ലേലത്തിന്‌ മുമ്പായി മരങ്ങള്‍ കണ്ട്‌ പരിശോധിച്ച്‌ ബോധ്യപ്പെടേണ്ടതും 


അവ സംബന്ധിച്ച്‌ യാതൊരു പരാതികളും ലേലത്തിന്‌ ശേഷം പരിഗണിക്കുന്നതല്ല. 


വിജയിക്കുന്ന ലേലക്കാരന്‍ ലേല സ്ഥിരീകരണ കത്ത്‌ ലഭിച്ച്‌ 7 ദിവസത്തിനകം ലേല വിലയുടെ 35% തുക 
ഒടുക്കേണ്ടതാണ്‌. ടി തുക കേരള സര്‍ക്കാരിന്റെ ഇ-ഭ്രഷറി സംവിധാനം മുഖേന അടക്കാവുന്നതാണ്‌. ടി തുക ഒടുക്കുന്നതിന്‌ വീഴ്ച 
വരുത്തിയാല്‍ ടിയാന്‍ ഒഴടുക്കിയിട്ടുള്ള നിരതദ്രവ്യം സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തില്‍ 


പുനര്‍ലേലം ചെയ്യുന്നതുമായിരിക്കും. 


ലേലം കൊണ്ട ആള്‍ക്ക്‌ പ്രസ്തുത സ്ഥലത്ത്‌ എന്യൂമറേറ്റ്‌ ചെയ്ത നിര്‍ത്തിയിരിക്കുന്ന മരങ്ങള്‍ക്ക്‌ മാത്രം അവകാശമുള്ളതും 


മറ്റ്‌ മരങ്ങള്‍ക്ക്‌ അവകാശമില്ലാത്തതുമാകുന്നു. 


വിജയിയായ ലേലക്കാരന്‍ നിലവിലുള്ള നിരക്കില്‍ ചരക്ക്‌ സേവനനികുതി, വനവികസന നികുതി, വരുമാന നികുതി 
എന്നിവയും ഒടുക്കേണ്ടതാണ്‌. ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതല്‍ 15 ദിവസത്തിനകം ബാക്കി തുകയുടെ 
മൂന്നിലൊന്നും, മൊത്തം തുകയുടെ 5% വനവികസന നികുതിയും നിലവിലുള്ള നിരക്കില്‍ ചരക്ക്‌ സേവന നികുതി, വരുമാന 
നികുതി എന്നിവകളും ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 10% സെകൃൂരിറ്റി ഡെപ്പോസിറ്റും വെച്ച്‌ ₹ 200-ന്റെ മുദ്രപ്പ്രതത്തില്‍ 
ഉടമ്പടി വെയ്ക്കേണ്ടതുമാണ്‌. 15 ദിവസത്തിനുള്ളില്‍ ടി തുകകള്‍ ഒടുക്കാതിരൂുന്നാല്‍ 12% പലിശയോടുകൂടി തൂകകള്‍ ഒടുക്കുന്ന 
തിന്‌ 15 ദിവസത്തെ സമയവും 24% പലിശയോടുകൂടി 15 ദിവസത്തെ സമയവും യുക്തം പോലെ കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ക്ക്‌ അനുവദിക്കാവുന്നതാണ്‌. ഈ കാലാവവധിക്കുള്ളിലും തുക ഒടുക്കാതെ വന്നാല്‍ കണ്ണൂര്‍ നോര്‍ത്തേണ്‍ സര്‍ക്കിള്‍ ചീഫ്‌ 
ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ യുക്തം പോലെ 24% പലിശ നിരക്കില്‍ 15 ദിവസത്തേക്കും വീണ്ടും 48% പലിശ നിരക്കില്‍ 
അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം) അവര്‍കളുടെ യുക്തം പോലെ 
15 ദിവസത്തേക്കും സമയം അനുവദിക്കാവുന്നതാണ്‌. എന്നാല്‍ മുകളില്‍ പറഞ്ഞ സമയപരിധികളെല്ലാം കരാര്‍ കാലാവധിക്കുള്ളി 


ലായിരിക്കും. 


ബാക്കിയുള്ള മുന്നില്‍ രണ്ട്‌ ലേലത്തുക രണ്ട്‌ തുല്യ ഗഡുക്കളാക്കി ഒടുക്കേണ്ടതാണ്‌. ആദ്യ ഗഡു കരാര്‍ തീയ്യതി മുതല്‍ 
15 ദിവസത്തിലകം രണ്ടാം ഗഡു കരാര്‍ തീയ്യതി മുതല്‍ ഒരു മാസത്തിനകമോ കരാര്‍ കാലാവധിക്കകമോ ഏതാണോ ആദ്യം 
ആ കാലാവധിക്കുള്ളിലും ഒടുക്കേണ്ടതാണ്‌. ടി കാലാവധിക്കുള്ളില്‍ പണം ഒടുക്കുവാന്‍ കഴിയാതെ വന്നാല്‍ 12% പലിശ 
നിരക്കില്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ക്ക്‌ 15 ദിവസത്തേക്കും 24% പലിശ നിരക്കില്‍ കണ്ണൂര്‍ നോര്‍ത്തേണ്‍ സര്‍ക്കിള്‍ 
ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ക്ക്‌ യുക്തം പോലെ 30 ദിവസത്തേക്കും വീണ്ടും 30 ദിവസത്തേക്ക്‌ 48% പലിശ നിരക്കില്‍ 
അഡീഷണല്‍ പ്രിന്‍സപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), അവറുകളുടെ യുക്തം പോലെയും കാലാവധി നീട്ടി 


കൊടുക്കാവുന്നതാണ്‌. എന്നാല്‍ നീട്ടി കൊടുക്കുന്ന കാലാവധികളെല്ലാം തന്നെ കരാര്‍ കാലാവധിക്കുള്ളിലായിരിക്കും. 


146 


8th Dec. 2020] FOREST DEPARTMENT 683 





കരാര്‍ കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയ്യതി മുതല്‍ 45 ദിവസമാണ്‌. 


ടി കാലാവധിക്കുള്ളില്‍ മുറിച്ച്‌ നീക്കം ചെയ്യാത്ത മരങ്ങള്‍ കണ്ടുകെട്ടി സര്‍ക്കാരിലേക്ക്‌ മുതല്‍കൂട്ടുന്നതും കരാറുകാരന്‍ 
ആയതിനാല്‍ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല. കരാറുകാരന്‍ ചെയ്തു തീര്‍ക്കാനുള്ള ജോലികള്‍ വകുപ്പ്‌ 
ചെയ്യിക്കുന്നതും ആയതിനാല്‍ വെച്ചുണ്ടാകുന്ന മുഴുവന്‍ ചെലവുകളും കരാറുകാരനില്‍ നിന്ന്‌ ഈടാക്കുന്നതുമായിരിക്കും. 


മുറിച്ചു മാറ്റിയ മരങ്ങള്‍ സ്ഥലത്ത്‌ നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള ലൈസന്‍സ്‌ നല്‍കുന്നത്‌ ലേലത്തുകയും നികുതികളും 
പൂര്‍ണ്ണമായും അടച്ചതിനു ശേഷം മാത്രമായിരിക്കും. നിലവിലുള്ള നിയമങ്ങളും ബാധകമായിരിക്കും. മുറിച്ച മരങ്ങള്‍ സ്ഥലത്തു 
നിന്നും നീക്കം ചെയ്യുന്നതിന്‌ വനം വകുപ്പില്‍ നിന്ന്‌ പാസ്സ്‌ കരാറുകാരന്‍ ലഭ്യമാക്കേണ്ടതാണ്‌. ലേലക്കാരന്‍ കാലാവധി 
തീരുന്നതുവരെ എല്ലാ സമയവും ലേല സ്ഥലത്ത്‌ ഉണ്ടായിരിക്കേണ്ടതാണ്‌. യാതൊരുകാരണവശാലും സ്ഥാവര ജംഗമ 
വസ്തുക്കള്‍ക്കോ, മറ്റ്‌ മരങ്ങള്‍ക്കോ നാശനഷ്ടങ്ങള്‍ വരുത്താന്‍ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്നപക്ഷം നഷ്ടത്തിന്‌ കരാറുകാരന്‍ 
ഉത്തരവാദി ആകുന്നതാണ്‌. മരങ്ങള്‍ നില്‍ക്കുന്ന സ്ഥത്തിന്റെ 0.4 കീ.മി ചുറ്റളവില്‍ സംഭവിക്കുന്ന എല്ലാവിധ കുറ്റകൃത്യങ്ങള്‍ക്കും 
കരാറുകാരന്‍ ഉത്തരവാദിയാവുന്നതാണ്‌. കുറ്റകൃത്യങ്ങള്‍ ശ്രദ്ധയില്‍പ്പെട്ടാരല്‍ വിവരം വനംവകുപ്പ്‌ ഉദ്യോഗസ്ഥരെ അറിയിക്കു 
ണ്ടതാണ്‌. ഇതില്‍ വീഴ്ച വരുത്തിയാല്‍ കരാര്‍ റദ്ദാക്കപ്പെടുന്നതാണ്‌. കരാറുകാരന്റെ സെക്ൂരിറ്റി തുക കാലാവധിക്ക്‌ 
ശേഷം തിരിച്ചുനല്‍കുന്നതാണ്‌. എന്നാല്‍ സര്‍ക്കാരിലേക്ക്‌ ബാധ്യതകള്‍ വല്ലതുമുണ്ടെങ്കില്‍ സെക്യൂരിറ്റി തുകയില്‍ നിന്നും 
ഈടാക്കുന്നതാണ്‌. മരങ്ങള്‍ മുറിച്ച്‌ നീക്കം ചെയ്യുന്നതിനിടയില്‍ സര്‍ക്കാരിനോ സ്വകാര്യ വൃക്തികള്‍ക്കോ ഉണ്ടാകുന്ന 
നാശനഷ്ടങ്ങള്‍ക്കും കരാറുകാരന്റെ ജോലിക്കാര്‍, പൊതുജനങ്ങള്‍ എന്നിവര്‍ക്ക്‌ സംഭവിക്കുന്ന അപകടമരണം എന്നിവയ്ക്കും 
കരാറുകാരന്‍ മാത്രം ഉത്തരവാദി ആയിരിക്കുന്നതാണ്‌. 


നികുതി നിരക്കുകളിലും മറ്റ്‌ സര്‍ക്കാര്‍ ഓഫീസുകളിലും കാലാകാലങ്ങളില്‍ സര്‍ക്കാര്‍ വരുത്തുന്ന വര്‍ദ്ധനവിന്‌ 
അനുസരിച്ച്‌ തുക ഒടൂക്കുവാന്‍ കരാറുകാരന്‍ ബാധ്യസ്ഥനാണ്‌. 


ഇ-ഓക്ഷന്‍ സംബന്ധിച്ച്‌ എം. എസ്‌. ടി. സി. പുറപ്പെടുവിച്ചിട്ടുള്ള പൊതു നിയമങ്ങളും നടപടി ക്രമങ്ങളും ടി ലേലത്തിന്‌ 
ബാധകമായിരിക്കും. 


ഇ- ഓക്ഷന്‍ നിബന്ധനകളില്‍ അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (എഫ്‌.എല്‍. & ആര്‍.) 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാല്‍ ആയത്‌ ഈ ലേലതേതിന്‌ ബാധകമായിരിക്കുന്നതും ടി വിവരം 
ലേലത്തിന്‌ മുമ്പ്‌ പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്‌. മറ്റൊരു അറിയിപ്പ്‌ കൂടാതെ ലേലം റദ്ദ്‌ ചെയ്യുന്നതിനുള്ള അധികാരം 
കണ്ണൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. 


ഇ-ഓക്ഷന്‍ സംബന്ധിച്ച്‌ വിവശദവിവരങ്ങള്‍ക്ക്‌ താഴെ കൊടുത്തിരിക്കുന്ന മേല്‍വിലാസങ്ങളില്‍ ഇ-മെയില്‍ ഫോണ്‍ നമ്പര്‍ 
എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 


e-oawie8—dfo-knr.for@kerala.gov.in, dfo-knr@ gmail.com. 
ഫോണ്‍ ഡിവിഷന്‍ ഓഫീസ്‌-0497 2704808. 


കണ്ണുവം റെയിഞ്ച്‌! ഫോറസ്റ്റ്‌ ഓഫീസ്‌-0490 23000971 


(ഒപ്പി). 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ കാര്യാലയം, ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ 
കണ്ണൂര്‍. (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


Gaz. No. 48/2020/DTP (Forest). 147 


